Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


കേ 


രള സർ 
MENT OF 


ക്കാർ. പ 


: 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


4th September 2012 
2012 സെപ്റ്റംബർ 4 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 35 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


13th Bhadra 1934 
- 1934 ഭാദം 13 


PART III 
Commissionerate of Land Revenue 


KOLLAM DISTRICT 
കൊല്ലം ജില്ലാ മജിസ്ട്രേറ്റ് & ജില്ലാ കളക്ടറുടെ 

നടപടിക്രമം 
( ഹാജർ: ശ്രീ . പി . ജി . തോമസ്, ഐ . എ .എസ്.) 


നമ്പർ ജി1- 2464 / 12. 

2012 ജൂ ലൈ 25. 
വിഷയം: - അടിമവേല നിരോധന നിയമം - സബ്ഡിവിഷൻ 

- തല ത്തിൽ വിജിലൻ സ് കമ്മിറ്റി രൂപീക രിച്ച് 
ഉത്തയാകുന്നു . 


സൂചന; (1) തൊഴിലും പു ന ര ധി വാ സവും ( ഇ ) വകുപ്പ് 

സെക്രട്ടറിയുടെ 22 - 9 - 2010 - ലെ 14981/ 03/ 2009 / 

തൊഴിൽ നമ്പർ കത്ത് 
(2) കൊല്ലം ജില്ലാ കളക്-റുടെ 17 - 1 - 2012 - ല 

എം - 5/ 44054/ 09 നമ്പർ നടപടിക്രമം 
1976 - ലെ അടിമവേല നിരോധന നിയമത്തിലെ സെക്ഷൻ 
13 അ നു സ രിച്ച് എല്ലാ ജില്ല ക ളിലും സബ് ഡിവിഷൻ 
തലത്തിലും വിജിലൻസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് 
നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. മേൽ സൂചന (2 ) പ്രകാരം ജില്ലാകളക്ടർ 
ചെയർമാനായി ജില്ലാതല കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളതാണ്. 

- സബ് ഡിവിഷൻ തല ത്തിലും വിജിലൻസ് കമ്മിറ്റി 
രൂപീകരിക്കേണ്ടതുണ്ട്. സബ്ഡിവിഷൻ കമ്മിറ്റിയിൽ ( എ ) സബ് 


ഡിവിഷൻ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന 
വ്യക്തി ടി കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുന്നതും ( ബി ) 
അതാത് സബ് ഡിവിഷ നിൽ താമസിക്കു ന്ന വരും സബ് 
ഡിവിഷണൽ മജിസ്ട്രേറ്റ് നിർദ്ദേശിക്കുന്നതുമായ പട്ടികജാതി/ 
പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ടവരുമായ മൂന്ന് അംഗങ്ങൾ ( സി ) 
സബ് ഡിവിഷനിൽ താമസിക്കുന്നവരും സബ് ഡിവിഷണൽ 
മജിസ്ട്രേറ്റ് നിർദ്ദേശിക്കുന്നതുമായ സാമൂഹിക പ്രവർത്തകരായ 
രണ്ട് അംഗങ്ങൾ ( ഡി ) ജില്ലയിൽ സാമൂഹ്യപ്രവർത്തനവുമായി 
ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നഔദ്യോഗിക / അനൗദ്യോഗിക 
വിഭാഗങ്ങളിൽ ഉള്ള ജില്ലാ കളക്ടർ നിർദ്ദേശിക്കുന്ന മൂന്നിൽ 
കൂ ടാത്ത അംഗ ങ്ങൾ ( ഇ ) സാമ്പത്തിക കാര്യ ങ്ങ ളു മായി 
ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ഒരു 
പ്രതിനിധി (എഫ്) സെക്ഷൻ 10 പ്രകാരം സബ്ഡിവിഷനിൽ 
പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നിവർ അംഗങ്ങളായിരി 
ക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. 

മേൽപ്പറഞ്ഞ വ്യവ സ്ഥ കൾക്ക് വിധേ യ മായി സബ് 
ഡിവിഷൻ തലത്തിൽ താഴെപ്പറയും പ്രകാരം കമ്മിറ്റി രൂപീകരിച്ചു 
കൊണ്ട്ഉത്തരവാകുന്നു . 
ചെയർമാൻ റവന്യൂ ഡിവിഷണൽ ഓഫീസർ/ സബ് കളക്ടർ, 

കൊല്ലം. 


മരങ്ങളുടെ വിവരം 


ഇനം 


അളവ് 


കമ 
നമ്പർ 


3 


m x 6 


m 


1.86 


m 


x 


6 


m 


ആഞ്ഞിലി 
ആഞ്ഞിലി 
ആഞ്ഞിലി 
ആഞ്ഞിലി 


1.4 


m x 4 


m 


2 


m x 6 


m 


.ആഞ്ഞിലി 


2 . 5 


m x 6 


m 


ആഞ്ഞിലി 


2 


m x 4 m 


ആഞ്ഞിലി 


1. 5 


m 


X 


8 


m 


ആഞ്ഞിലി 


1. 6 


m x 4.5 


X 


m 


അംഗങ്ങൾ: - 1. കെ . ഗോപി, കിഴക്കേക്കര വീട്, ആനപ്പാറ , 

കടയ്ക്കൽ. 
- ശ്രീ . എ . കെ . ഗോപാലൻ, സൂര്യഭവൻ, 
പ് ഷോട്ട് നമ്പർ - 12 , അം ബേ ദ് കർ ഗ്രാമം, 
കടയ്ക്കാമൺ, പത്തനാപുരം പി . ഒ . 
- ശ്രീമതി ജി. ജയ , അജയഭവൻ,കുര്യോട്ടുമല , 
വെട്ടിത്തിട്ട പി . ഒ., പുനലൂർ. 
ശ്രീ മുളവന രാജേന്ദ്രൻ, ജനറൽസെക്രട്ടറി, 
എ . എ . റ്റി . യു . സി . ഓ ഫീസ്, 
ന്യൂ സിറാമിക്സ്, കുണ്ടറ , കൊല്ലം. 
-- അ ഡ്വ . ബി . കെ . ജ യ മ ാ ഹ ൻ , തയ്യിൽ 
പുന്തലത്താഴം, കിളികൊല്ലൂർ പി . ഒ., കൊല്ലം. 

ശ്രീ . പി . ചന്ദ്രബോസ്, അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ, രണ്ടാം സർക്കിൾ, കൊല്ലം. 
ശീമതി ആ ന ന ഭായി അ മ്മ , ചെൽ ഡ് 
ഡവലപ്പ്മെന്റ് പ്രോജക്ട് ഓഫീസർ, കൊല്ലം. 
അഡ്വ. നൈനാൻ പണിക്കർ, മേത്താനഴികം , 
പള്ളിമുക്ക്ഗുരുമന്ദിരത്തിന് സമീപം,കുണ്ടറ. 
മാനേജർ, സ്റ്റേറ്റ്ബാങ്ക് ഓഫ് ട്രാവൻകൂർ, 

സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച്, കൊല്ലം. 
10. അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, ഒന്നാം സർക്കിൾ 

കൊല്ലം, മെമ്പർ സെക്രട്ടറി (കൺവീനർ). 
അടിമ വേല സംബ ന്ധിച്ച് ലഭ്യമാകുന്ന വിവ ര ങ്ങൾ 
അതാതു കമ്മിറ്റി അംഗ ങ്ങ ൾ മെമ്പർ സെക്രട്ടറി മാ രുടെ 
ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും ആയതിന്റെ അടിസ്ഥാനത്തിൽ 
മെമ്പർ സെക്രട്ടറി യഥാവിധി വിജിലൻസ് കമ്മിറ്റിയുടെ യോഗം 
വിളിക്കേണ്ട തും ടി വിഷ യ ത്തിൽ ടി ചട്ട പ കാ ര മു ള്ള 
നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


1.2 


m x 5 


- 


m 


1 m x 2 


m 


ആഞ്ഞിലി 
ആഞ്ഞിലി 
ആഞ്ഞിലി 
ആഞ്ഞിലി 
ആഞ്ഞിലി 


1. 5 


m 


X 


x 4 


m 


1.8 


m x 5 


m 


1.5 


m x 4 


m 


ആഞ്ഞിലി 


0. 90 


m x 2 


X 


m 


ആഞ്ഞിലി 


0.90 


m x 2 


X 


m 


ആഞ്ഞിലി 


1.30 


m x 3 


X 


m 


1 


m x 3 


ധ 


m 


1 m x 3 m 


ആഞ്ഞിലി 
ആഞ്ഞിലി 
ആഞ്ഞിലി 
ആഞ്ഞിലി 


1.10 


m x 3 m 


2 


m x 6 


m 


ആഞ്ഞിലി 


0.95 m x 2 m 


ആഞ്ഞിലി 


1 m x 8 


m 


ആഞ്ഞിലി 


1.50 


m x 6 


m 


തേക്ക് 


1.40 


m x 4 


m 


2 


m x 8 m 


( കേട് വന്നത്) 
തേമ്പാവ് 
തേന്മാവ് 
തേന്മാവ് 
മഹാഗണി 


1.70 


m x 6 


m 


1.50 m x 5 


m 


1.30 m x 5 


m 


പ്ലാവ് 


1. 5 


m 


x 4 


m 


കളക്ട്രേറ്റ്, 

( ഒപ്പ്) 
കൊല്ലം. 

ജില്ലാ കളക്ടർ. 
ലേല പരസ്യം 
നമ്പർ എൽ6 - 38780/ 2012 . 

2012 ആഗസ്റ്റ് 14 . 
- പുനലൂർ - ചെങ്കോട്ട റെയിൽവേ ഗേജ് വികസനവുമായി 
ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസി 
പ്പിക്കു ന്നതിന് സർക്കാർ തീരുമാനിച്ചിട്ടുള്ള പത്തനാപുരം 
താലൂക്കിൽ പുനലൂർ വില്ലേജിൽ സർവെ 20 / 1/ 1/ 256 - ൽപ്പെട്ട 
07. 03 ഏക്കർ സർക്കാർ ഭൂമിയിൽ നിൽക്കു ന്നതും താഴെ 
സൂചിപ്പിച്ചിട്ടുള്ളതുമായ 35 മരങ്ങൾ 5 - 9 - 2012 -ാം തീയതി 
രാവിലെ 11 മണിക്ക് പുനലൂർ വില്ലേജ് ഓഫീസിൽ വച്ച് 
പര സ്യമായി ലേലം ചെയ്ത് കൊടുക്കു ന്ന താ യി രിക്കും. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത 
സമയത്ത് സ്ഥലത്ത്എത്തിച്ചേരേണ്ടതും നിരതദ്രവ്യതുകയായ 

5,000 കെട്ടി വച്ച് ലേലത്തിൽ പങ്കെടുക്കേ ണ്ട തു മാ ണ്. 
ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളികേൾക്കുന്ന 
വ്യക്തി അപ്പോൾത്തന്നെ ലേല തുകയും നിയ മാ നു സത 
വില്പന നികുതിയും അധികാരികളെ ഏൽപ്പിച്ച് രസീത് 
വാങ്ങേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തുന്നതിനും അസ്ഥിര 
പ്പെടുത്തുന്നതിനുമുള്ള പൂർണ്ണ അധികാരം പത്തനാപുരം ജില്ലാ 
കളക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. ബഹു . ജില്ലാ കളക്ടറുടെ 
ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള അനുമതി ലഭിച്ചതിനു 
ശേഷം ബന്ധപ്പെട്ട വി . ഒ . യുടെ അനുവാദത്തോടെ മാത്രമെ 
ലേലം പിടിച്ച യാൾ പ്രസ്തുത മര ങ്ങൾ മുറിച്ച് നീക്കം 
ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തപക്ഷം സർക്കാരിനുണ്ടാകുന്ന 
എല്ലാവിധ കഷ്ട നഷ്ടങ്ങൾക്കും പ്രസ്തുത കക്ഷി ബാദ്ധ്യ 
സ്ഥനായിരിക്കുന്നതാണ്. കൂടാതെ മറ്റെല്ലാ സർക്കാർ ലേല 
ങ്ങൾക്കുമുള്ള നിബന്ധനകൾ ഈ ലേലത്തിനും ബാധകമായി 
രിക്കുന്നതാണ്. 


2 


m 


x 5 


m 


മരുതി 
( പോട്) 
മരുതി 
താന്നി 


1.50 m x 7 


m 


1.50 


m x 5 


m 


മാവ് 


1.10 


m x 5 


m 


മാവ് 


1.30 m x 5 m 


മാവ് 


0. 90 


m x 3 m 


ആകെ മതിപ്പു വില - 4,18, 897 


കളക്ടറേറ്റ്, 
കൊല്ലം. 


( ഒപ്പ്) 
ജില്ലാകളക്ടർ. 


